| Reg. No . രജി, നമ്പർ 
KLITVIN / 12 /2006 -2008 


Government of Kerala 

കേരള സർക്കാർ 

2007 


KERALA GAZETTE 

- കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


N 


Vol. III 
വാല്യം 52 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


25th September 2007 
2007 സെപ്റ്റംബർ 25 
3rd Aswina 1929 
1929 ആശ്വിനം 3 


നമ്പർ 


PART III 
Stores Purchase 
Medical Education Department 

TENDER NOTICE 


No . C8 -17238[2007 ] MT. 

- 31st August 2007 , 
Sealed competitive tenders are invited for the supply of the following items required for 
Paediatrics Department of Medical College, Thiruvananthapuram . 

Tenders should be superscribed tender number and addressed to the Principal, Medical College, 
Thiruvananthapuram -695 011 . Details can be had from this office on working hours till 3 . 30 p . m . 


SCHEDULE 


Si . 
No . 


Tender Number 


Name of Equipment with Quantity 


177 /2007 


178 2007 


(i) System Infusion Pump - 4 Nos. 
(ii) Pulse Oxymetre - 3 Nos . 
(i) Phototheraphy Unit - 6 Nos . 
(ii) Electronic Weighing Machine - 2 Nos . 


Cost of tender form (Inclusive Sales Tax) : 

- Original - Rs. 450 . 

- Duplicate - Rs . 225 . 
Last date of sale of terider form - 1 -10-2007. 
Last date and time of receipt of tender form - 3 -10 -2007, 2 .30 p .m . 
Date and time of opening of teaders - 3-10-2007 , 3 p .in . 

Teader forms will be sent through past, if required providel duc amount wit i suliicient 
postage charge Rs. 30 is sent by way of money order in favour of the Principal, Medical College, 
Thiruvananthapuram , Kerala State , Pin 695 011 . Money Order should reach this Office on or before 
26 - 9 -2007. No other forms of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീഡിയാ ടി , സ ഡി ാർട്ടുമെൻറിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുമവച്ചു ദർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാസുകൾ 
ഉർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുമ്പ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം 
പീൻ- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേ ണ്ടതോണ്". 


538 


KERALA GAZETTE 


[ Part III 


n ട്ടി ക 


( ക 
നമ്പർ 


ദർഘാസ് നമ്പര് 


സാധനങ്ങളുടെ പേരും എണ്ണവും 


117/2007 

( 1) സിസ്ററം ഇൻഫ്യൂഷ്യൻ പമ്പ്" _ 4 എണ്ണം 

(2 ) പൾസ് ഓക്സി മീററർ - 3 എണ്ണം 
178/2007 

(1 ) ഫോട്ടോതെറാപ്പി യൂണിററ് - 6 എണ്ണം 

( 2 ) ഇലക (5ാണിക് വേയിംഗ് മെഷീൻ - 2 എണ്ണം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സ ൽ - 450 രൂപ. 

പകർപ്പ് 225 രൂപ , 
ദർഘാസം ഫോറം വിൽക്കുന്ന അവസാന തീയതി .1- 10 - 2007. 
ദർഘാസം ഫോം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 3 -10- 2007, 2 , 30 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 3 -10- 2007, വൈകുന്നേരം 3 മണി, 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ അയയ്ക്കുന്നതിനുവേണ്ട തുക 50 രൂപ അധികമായി 
അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡറായോ സ്വീകരിക്കു 
ന്നതാ ണ് . അല്ലാതെയുളള എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തിനോടൊപ്പം മുദ്രപത്രങ്ങളോ 
മാറതെങ്കിലും ഡോകമെൻറുകളോ മായയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതു 
മായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള 
അപേക്ഷക Cം ഈ ആഫീസിൽ 26 - 9 -2007- ന് മുൻപായി കിട്ടിയിരിക്കണം, താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫാറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചുകിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകം യാതൊരു carണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ 
(പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College, 

(Sd . ) 
Thiruvananthapuram . 

Principal . 
TENDER NOTICE 
No. C5, 8335 /2007/ MCK . 

20th August 2007 . 
Sealed competitive tenders are invited for the following equipments to Medical College , 
Gandhinagar P . 0 ., Kottayam, 
Sl. No. Tender No . 

Name of equipment with Quantity 
1 03 /11906 /07/MCK Non - Invasive ventilator - 1 Number 
2 C3/12550/ 07 / MCK Multipara Monitor - 1 Number 

Tender forms can be hnd from this office on payment of Rs. 450 cost in cash or by 
Money Order till 3 - 10 - 2007, No other a les of remittance will be entertained . Those who 
require tender forms by post , a sum of Rs. 40 will be added towards postage charges. Money Orders 
should reach this office at last 10 days prior to the closing date of tender sales. Cost of tender forms will 
not be refunded . 

- The duly signed tender s superscribed on the livetope as fr Tender No . 1 ... . . . ... . . . . . . . for th 
purchase of . . . . . . . . ” addressed to " The Principal, Medical College , Kottayam - 8 " should reach thi 
office on or before 4 - 10 - 2007, 4 p . m . Tenders received late will not be entertained . The duly received 
tenders will be openedd at 3p . m . on 5 - 10 . 2007 in the presence of the tenderers or their authorised 
representatives who may be present at that time, 

Further details can be obtained from this office during working hours. The undersigned reserves 
the right to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് താഴെപ്പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ 
കാണിച്ചുകൊളളുന്നു . 
| 1 . സി3, 11906/2007 ] , സി . കെ. _ നോന് ഇൻവാസീവ് വെന്റിലേറ്ററർ - 1 എണ്ണം 
2 . സി3 /12550 2007 എം സി കെ - മൾട്ടിപാര മോനിട്ടർ -- 1 എണ്ണം, 
ദർഘാസ് പത്രങ്ങൾ 450 രൂപ നി ചിത തുക അടച്ച് ഒാഫീസിൽ നിന്നും 3 - 10 - 2007 , 3 . 30 ന ണിവരെ 

| ആവശ്യമുള്ളവർ 40 രൂപ അധികമായി മണിയോർഡറായ 
അയയ്യേണ്ടതാണ ". മണിയോർഡറുകൾ ദർഘാസം വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസംമുമ്പ്ലഭിക്കുണ്ട 
താണ്. ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല 
മുവച്ച ഭർഘാസുകൾ കവറിനുമുകളിൽ 643ർഘാസ് നമ്പർ . . . . . . . . . . 

പേര 

: 1 • • • • • • • • • • • • • • • • • • . ഉപകരണത്തിന്റെ 
. . . എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളജ്, കോട്ടയം-8 എന്ന വിലാസത്തിൽ 
ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാ ണ് ", നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായി തോ ആയ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല , യഥാസമയം ല്യനായ ദർഘാസുകാം 5 -10 - 2007, 3 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാ സം പ്രതി നോ ടാപ്പം ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്ക 
ദർഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം പിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
Medical College, 

- (Sd .) 
Kottayam , 

Principal 


TENDER NOTICES 


No . S4/10340/2007{ MCC. 

24&li Angelst 2007 . 
Sealed competitive tenders in the prescribed form are invited for the supply of Consumable 
Items for the Department of Gastroenterology , Medical 

ment of Gastroenterology Medical Collegro . Kozhikode . Tender forms can be 
had from the Office of the Principal, Medical College , Kozhikode directly on payment of Rs. 416 
and by registered post on payment of Rs. 460 by money order . The last date for receipt of tenders is 
11 a . m . on 18 -10 -2007 . Tenders will be opened at 11 . 30a. m . on 18 - 10 - 2007 in the presence of such tenderers 
or their authorized representatives who may be present at that time . Belated tenders will not be accepted . 

Tender froms are not transferable. Sale of tender forms by post will be closed on 26 - 9 -2007, 3p. m . 
Neither Cheque, Draft, Postage stamps etc . will be accepted towards the cost of tender form nor will the 
forms be sent by VPP . Duplicate copy of tender forin can be had on payment of Rs. 208 . 

IMPORTANT 
The tender should be sent along with an agreement executed in Kerita Government Stamp 
Paper worth Rs . 50 (Rupees Fifty only ) and EMD @ 1 % of the total cost of the item tendered for 
Rate should be quoted against Indian Rupee payment only . The tenders without the required agreement and 
Earnest Money Deposit and tenders not quoted against Indian Rupees payment are liable to be rejected . 
Specimen copy of the agreement is annexed to the prescribed tender form . Stamp paper will be supplied to 
the firm outside Kerala on request along with a remittance of Rs. 87 (Rupees Ei 
towards the cost of stamp paper and Rs. 37 as incidental charges) by money order . Tenders should 
quote the AMC (comprehensive ) rate for 5 years after warranty also along with their fender . 

Superscription - Tender No. 54 /10340 /2007 /MCC . 
Date up to which the rates are to be firm - 31 - 3- 2008 . 

Address from whom the tender form and to whom the tender is to be submitted -- Principal, 
Medical College, Kozhikode, Kerala -673 008 . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗ്യാസ് ടാഎന്ററോളജി വിഭാഗത്തിലേക്ക് കൺസ്യൂമബി ( സ് 
വിതരണം ചെയ്യുന്നതിലേക്ക്മുനവച്ച മൽസ:നാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസുകൾ എസ്. 41094007 എം സി സി , എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടെന്നാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 - ന് ദർഘാസുകാരൻറയോ അംഗീകത 
ഏജൻറിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും , 

ദർഘാസ് ഫാറങ്ങളുടെ വിലയായി മണിയോർഡർ ഒഴികെ ചെക്ക്, ഡാഫon " , പോസ റാൽ സാറാമ്പ 
മുതലായവ സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നീശ ചിത മാതൃകയിലുളള സമ്മതപത്രം 
1 % നിറ വ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർ ഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ എസ് 4 /103402007 എം സി സി , 
അടങ്കൽ തുക - - 3 , 00 ,000 രൂപ . 
ദർഘാസ് ഫാറത്തിന്റെ വില : 

- അസ്സ ൽ 10 രൂപ , 

ഡിക്കേറ -208 രൂപ , 

- തപാൽ വഴിയുളള വില - 160 രൂപ . 
ദർഘാസ് ഫോറം തപാൽവഴ7 വി ൽക്കുന്ന അവസാന തീയതിയും സമയവും - 26- 9- 2007 വൈകുന്നോ? 3 മണിക 
ദർഘാസ് ഫാറങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 18 -10 -2007 രാവിലെ 11 മണി. 
ദർഘാസ തുറക്കുന്ന തീയതിയും സമയവും -- 18 -10- 2007 രാവിലെ 11 . 30 മണി, 

SPECIFICATIONS OF ITEMS 
1 . Endoscopic Variceal Band Ligator with Bands on One Barrel - 200 Nos. 
2 . Endoscopic Sclerotherapy Needle 21 G - 100 Nos 
3 . Endoscopic Sclerotherapy Needle 23G - 100 Nos. 


No . 54/10339/2107] MCC . 

31st August 2007 . 
Sealed competitive tenders in the prescribed forms are invited for the supply of Liver Biopsy 
Gun for the Department of Gastroenterology , Medical College, Kozhikode. Teader forms can be had from 
the Office of the Principal, Medical College, Kozhikode directly on payment of Rs . 416 and by registered 
poston payment of Rs. 450 by Money Order. The last date for receipt of tender is 11 2 . m . on 
18 -10 -2017 . Tenders will b2 opened at 11.31 2 . m . on 18 . 10 - 2037 in the presence of such tenderers 
or their authorized representatives w/10 n 1y to : 11 : 51en : alt ti it, tim . Belated tearlier will not b 
accepted . 


Tender forms are not transferable . Sale of tender forms by post will be closed on 8 - 10 - 2007, 
3 p . m . Neither Clicque, Draft , Postage Starips etc. will be accepted towards the cost of tender 
form nor will the forms be sent by VPP . Duplicate copy of tender forms can be had on payment 
of Rs. 208 . 

IMPORTANT 
The tender should be sent along with an agreement executed in Kerala Government Stamp 
Paper worth Rs. 50 (Rupees Fifty only ) and EMD @ 1 % of the total cost of the items tendered for . 
Rate should be quoted against Indian Rupees payment only . The tender without the required 

not quoted against Indian Rupees payment are liable to be rejected . 
Specimen copy of the agreement is annexed to the prescribed tender form . Stamp paper will be supplied 
to the firm outside Kerala on request along with remittance of Rs. 87 (Rupees Eightyseven only ) 
(Rs. 50 towards the cost of stamp paper and Rs. 37 as incidental charge) by Money Order . Tenderers 
should quote the AMC (comprehensive ) rate for five years after warranty also along with their tender . 

Superscription - Tender No . 54 /10339 /2007/MCC. 
Item - Liver Biopsy Gun 22 Guage - 25 Nos . 
Cost of tender form : 

Original - Rs. 416 
Duplicate - Rs. 208 . 

- By Post _ 460 . 
Last date and time for request for tender form by post - 8-10 - 2007, 3 p . m . 
Due date and time for receipt of tender - 18 -10- 2007, 11 a . m . 
Date and time for opening of tender - 18 -10- 2007, 11 . 30 a . m . 
Date upto which the rates are to be firm - 31- 3 - 2008 . 

Address from whom the tender form and to whom the tender is to be submitted -- Principal, 
Medical College, Kozhikode , Kerala - 673 008 . 

കോഴിക്കോടി മെഡിക്കൽ കോളേജിലെ ഗാസ ടാഎൻററോളജി വിഭാഗത്തിലേക്ക് ലിവർ ബയോപ്സി 
ഗൺ - 25 എണ്ണം വിതരണം ചെയ്യുന്നതിലേക്ക് മുമവച്ചു നസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊളളുന്നു . 

ദർഘാസ് നമ്പർ - എസ44 / 1 0339 2007 എം സി സി . 
ഇനം _ ലിവർ ബയോപ്സിഗൺ( 22 ഗജ ) - 25 എണ്ണം. 
അടങ്കൽ തുക രുപ 50, 1000 രൂപ . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ -- 4.16 രൂപ , 
ഡിക്കേറ്_ 208 രൂപ, 

തപാൽവഴിയുളള വില 460 രൂപ , 
ദർഘാസ് ഫോറം തപാൽവഴി വിൽപ്പന തീരുന്ന അവസാന തീയതിയും സമയവും - }} - 10 -2007, 
വൈകുന്നേരം 3 മണി, 

ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 18 - T () - 2007 രാവിലെ 11 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 18 - 10 - 2007 രാവിലെ 11 . 30 മണി. 

ദർ ഘാസുകൾ എസ്410339 /2007 എം സി സി , എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട്, കേരളം, പിൻകോഡ് 673 003 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11. 30 - ന 
ദർഘാസുകാരന്റെയോ അംഗീകത ഏജൻറിൻയാ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 

-- ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണ ഒാർഡർ ഒഴികെ , ഡാഫ്ററ്, പാസ്റ്ററൽ 
സ്ററാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുപ്പത്തിൽ നിന്നു ചിത 
മാതൃകയിലുളള സമ്മതപത്രം 1 % നിരത വ്യത്തെനടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

| ഒറ്റ ഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ് . കൂടുതൽ വിവരങ്ങൾ ( പസ്തുത ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


No. S5-10471/ 2007{ ICC. | 24ti |ugust 2007 , 

Sealed and competitive tenders in the prescribed 
form are invited from the manufacturers or 
authorised suppliers for the supply of Instruments 
for the Department of ENT, Medical College , 
Kozhikode. 


Tender forms can be had from the Office of the 
Principal, Medical College , Kozhikode directly 
on payment of Rs. 416 (Rupecs Four hundred and 
sixteen only ) on or before 16 -10 -2007 , 3 . 30 p . m . 
or by Registered Post on or before 1 - 10 - 2007 
producing Money Order taken in favour of 
Principal, Medical College, Kozhikode for Rs. 453 
(Rupees Four hundred and fifty three only ) Tenders 
should be superscribed as " S5 - 10171/07 /MCC and 


addressed to The Principal, Medical College , 
Kozhikode . Tenders should be submitted on 0 
before 17 - 10 - 2007, 11 a . m . Belated tenders will - No . 56110052/2007/ Mcd, 22nd Agust 2007 . 
not be accepted . Each tender should be submitted Sealed and competitive tenders in the prescribed 
along with an agreement signed and executed in forms are invited from the manufacturers or 
Kerala Stamp Paper worth Rs. 50 and E . M . D . 

authorized suppliers for the supply of Prosthetic 
@ 1 % of the total cost of the items tendered for. Heart Valves for the Department of Cardio Vascular 
The tenders will be opened on 17 - 10 - 2007 at 11. 30 a . m . Thoracic Surgery , Medical College, Hospital, 
in the presence of the tenderers or their authorized Kozhikode. 
representatives. 
Rate should be quoted in Indian Rupees only 

Name of item - Prosthetic Heart Valves to the 
against payment. The tenders. which do not satisfy 

Department of Cardio Vascular Thoracic Surgery . 
conditions and without the agreement and sufficient 

| Estimate cost - Rs . 2 . 22 Lakhs. 
Earnest Money Deposit are liable to be rejected 

Earnest Money Deposit - 1 % of the total cost 
without any notice . Cheque, Draft, Postage Stamps of the item . 
etc. will not be accepted towards the cost of the 
tender forms. Stamp paper will be supplied to the 

Cost of tender form : 
firms outside Kerala , on request along with the 

Original - Rs. 416 
remittance of Rs. 87 (Rupees eighty seven only ) 

Duplicate - Rs. 208 
by Money Order taken in favour of Principal, 

By post - Rs. 460 
Medical College, Kozhikode . 

Last date of sale of tender form by post 
The total approximate cost - Rs.1,79,660 

30- 9- 2007 . 
Further details can be had from the office of 

Last date and time of sales of tender forms 
the Principal, Medical College during working 

- 15 - 10)-2007, 11 a . m . 
hours . 

Last date and time of receipt of tenders 
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി 

15 - 10 - 2007, 11 al. m . 
ഡിപ്പാർട്ടുമെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ Date and time of opening of tender - 15- 10-2007, 
വിതരണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നും 11 , 30 p . m . 
അവരുടെ അംഗീകൃത ഡീലർമാരിൽനിന്നുംമുഴവച്ചതും 
മത്സരാധിഷ്ഠിതമായതുമായ ദർഘാസുകൾ ക്ഷണിച്ചു . 

Tender forms can be had from the Office of 
കൊളളുന്നു . 

the Principal, Medical College, Kozhikode directly 
അടങ്കൽതുക 1 , 79,660 രൂപ , 

on Payment of Rs. 416 (Rupees Pour hundred 

and Sixteen only ) on or before 15 - 10 - 2007, 
നിരതവ്യം- ടെണ്ടർ തുകയുടെ ഒരു ശതമാനം or by registered post on or before 30 - 9 - 2007 
ദർഘാസ് ഫോറത്തിന്റെ വില : 

producing Money Order taken in favour of 
ഒറിജിനൽ രുപ 416 . 

Principal, Medical College, Kozhikode for Rs. 460 
ഡിക്കേറെ _ പ 208. 

(Rupees Four hundred and Sixty Only ) . Tenders 
തപാൽവഴി രൂപ 453 . 

should be superscribed as " S6 /100522007/MCC " 
- ദർഘാസം ഫോമുകൾ തപാൽ വഴി വാ തീപ്പന 

and addressed to the Principal, Medical College, 

Kozhikode. Tenders should be submitted on or 
തീരുന്ന തീയതി - 1 -10- 2007 . 

before 15 - 10 -2007, II a . m . Belated tenders will not 
- ദർഘാസ ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന be accepted . Each tenders should be submitted 
തീയതിയും സമയവും 16 - 10 -2007 വെകുന്നേരം along with an agreement signed and executed in 
3 . 30 മണി, 

Kerala Stamp Paper worth Rs. 50 and EMD @ 1 % 
- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനതീയതിയും 

of the total cost of the items tendered for . The 
സ വും - 17- 10- 2007 രാവിലെ 11 മണി . 

tenders will be opened on 15 - 10 - 2007 at 11 . 30 a . m . 
- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 

in the presence of the tenderers or their authorized 
| 17-10 -2007 രാവിലെ 11 . 30 മണി. 

representatives. 
ദർഘാസുകൾ എസ്-5 /10473/ 07 എം സിസി എന്ന 

Rate should be quoted in Indian Rupee only 
മേലെഴുത്താടുകുടി നേരിട്ടു നൽകുകയോ 

against payment. The tenders, which do not satisfy 
( പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോഴിക്കോട് - the conditions and without the agreement and 
എന്ന വിലാസത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ട 

sufficient Earnest Money Deposit , are liable to be 
താകുന്നു . വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 

rejected without any notice . Cheques, Drafts , 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ സൂചിപ്പി 

Postage Stamps etc ., will not be accepted towards 
ച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 മണിക്ക 

the cost of the tender forms. Stamp Paper will be 
ദർഘാസുകാരന്റെയോ അംഗീകത പ്രതിനിധി 

supplied to the firms outside Kerala , on request 
യുടെ യാ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

along with the remittance of Rs. 87 (Rupees 
തപാലിൽ ലഭിക്കേണ്ട ദ ലോസ് ഫോറത്തിൻറ 

Eightyseven only ) by Money Order talen in 
വിലയായി മണിമാർ ഡി ഒഴികെ മറെറാന്നും 

favour of Principal, Medical College , Kozhikode . 
സ്വീകരിക്കുന്നതല്ല . 

Further details can be had from the Office of 
| 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 

the Principal, Medical College during working 
നിശ്ചിത മാതൃകയിലുളള സമ്മതപത്രം വാഗ്ദത്ത 

hours. 
തുകയുടെ 1 % നിരവ്യത്താടുകൂടി ദർഘാസി - കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനു 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ബന്ധിച്ചു , ഇള കാർഡിയോ തൊറാസിക് സർജറി 
കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വിഭാഗത്തിലേക്ക് പാസതറിക്സ് ഹാർട്ട് വാൽവ 
ഒാഫീസിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ വി തരണം ചെയ്യുന്നതിലേക്ക് മുദ്രവച്ച മ ത്സരാടി 
ലഭ്യമാണ്. 

സ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


അടങ്കൽ തുക രൂപ 2 22 ലക്ഷം. 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ 1 . 
ർഘാസ് ഫോറത്തിന്റെ വില . 
അസ്സ ൽ _ 416 രൂപ. 
ഡിക്കേററ് _ 200 രൂപ . 

തപാൽ വഴിയുളള വില 460 രൂപ, 
- ദർഘാസ " ഫോമുകൾ തപാൽവഴി വിൽപ്പന തീരുന്ന 
തീയതി - 30 - 9-2007 . 

ദർഘാസം ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും - 15- 10 -2007 രാവിലെ 11 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവു - 15 -10-2007 രാവിലെ 11 മ ണി , 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
15- 10 -2007 രാവിലെ 11 . 30 മണി. 

ദർഘാസുകൾ “ എസ6110052 / 2007 എം സി സി , 
എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ അയയ്ക്ക 
ണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരി 
ക്കുന്ന ദിവസം രാവിലെ 11 . 30 മണിക്ക് ഹാജറുളള 
ദർഘാസുകാരൻറയോ അംഗീകത ( പ്രതിനിധിയുടെ യാ 
സാന്നിധ്യത്തിൽ തുറക്കപ്പെടും. ദർഘാസ് ഫോറ 
ത്തിന്റെ വിലയായി മ ണിയോർഡർ ഒഴികെ ചെക്ക്, 
ഡാഫ് റാ , ( പോസ്റ്ററൽ സാറാമ്പ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല . 

- 50 രൂപ വിലയുള്ള കേരള മുപ്പതത്തി ൽ 
നിശ്ചിത മാതൃകയിലുളള സമ്മതപത്രം 1 % നിരത 
ദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സർപ്പിക്കേ ണ്ട 
താ ണ് . 

ദർഘാസുകൾ കാഴിക്കോട് മെഡിക്കൽ കോളേജ 
( പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദീവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രസ്തുത ഒാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Medical College , 
Kozhikode . 


(Sl. ) 
Principal. 


